Kerala Gazette No. 25 dated 17th June 2008 . 
PART II 


t 


1 


- 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 856 ലെജിൻ. 2 / 2008/ ലെജി. 


2008 ജൂൺ 17. 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ട ങ്ങ ളു ടെ 6 9 -ാം ചട്ടപ്രകാരം, 2 0 0 8 - ലെ ശ്രീ ശങ്ക രാ ചാര്യ സംസ് കൃ ത 
സർവ്വകലാശാല ( ഭേദഗതി) ബിൽ, ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ 
മെമ്മോറാ ണ്ട ത്തോടും, ഏൽപ്പിച്ചു കൊടു ക്ക പ്പെട്ട നിയമ നിർമ്മാണാധികാരം 
സംബന്ധിച്ച മെമ്മോറാണ്ടത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോ . എൻ. കെ . ജയകുമാർ, 

സെക്രട്ടറി. 


G. 486/ 2008/DTP. 


പന്ത്രണ്ടാം കേരള നിയമസഭ 

ബിൽ നമ്പർ 147 


2008 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല 

- ( ഭേദഗതി) ബിൽ 


1994- ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല 

ആക്റ്റ് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


പീഠിക . 1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ആക്റ്റ് 
താഴെപ്പറയുന്ന ആ വ ശ്യ ങ്ങൾക്കായി വീണ്ടും ഭേദ ഗതി ചെയ്യുന്നത് 
യുക്തമായിരിക്കുകയാൽ; 

ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അൻപത്തൊമ്പതാം സംവത്സരത്തിൽ താഴെ പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു: 

1. ചുരുക്കപ്പേരും പ്രാരംഭവും: - (1) ഈ ആക്റ്റിന് 2008 - ലെ ശ്രീ ശങ്കരാചാര്യ 
സംസ്കൃത സർവ്വകലാശാല ( ഭേദഗതി) ആക്ട് എന്ന് പേര് പറയാം. 

(2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2. 2 -ാം വകു പ്പിന്റെ ഭേദഗതി. - 1994 - ലെ ശ്രീ ശങ്ക രാ ചാര്യ സംസ്കൃത 
സർവ്വകലാശാല ആക്ടിലെ ( 1994 - ലെ 5), ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാമർശിക്കപ്പെടുക), 2 -ാം വകുപ്പിൽ ( ബി ) ഖണ്ഡത്തിനു ശേഷം, താഴെപ്പറയുന്ന 
ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“ ( ബി എ ) “ അപ്പലേറ്റ് ട്രൈബ്യൂണൽ” എന്നാൽ 22 എ വകുപ്പ് പ്രകാരം 
രൂപവൽക്കരിക്കപ്പെട്ട അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്നർത്ഥമാകുന്നു ; ”. 

3. IV -ാം അദ്ധ്യായത്തിൻ കീഴിലുള്ള ശീർഷകത്തിന്റെ ഭേദഗതി. പ്രധാന 
ആക്സിലെ IV -ാം അദ്ധ്യായത്തിൽ, “ സർവ്വകലാശാലയുടെ അധികാരസ്ഥാനങ്ങൾ എന്ന 
ശീർഷകത്തിനു പകരം “ സർവ്വകലാശാലയുടെ അധികാരസ്ഥാനങ്ങളും അപ്പലേറ്റ് 
ട്രൈബ്യൂണലും എന്ന ശീർഷകം ചേർക്കേണ്ടതാണ്. 
- 4, 22 എ എന്ന പുതിയ വകുപ്പ് കൂട്ടി ച്ചേർക്കൽ. -- പധാ ന ആക്റ്റില 
22 -ാം വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“ 22 എ . അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ രൂപവൽക്കരണം: - (1) ഈ ആക്റ്റിന്റെ 
ആ വ ശ്യ ത്തിലേക്കായി സർക്കാർ ഒരു അപ്പ ലേറ്റ് ടബ ണൽ രൂപ വൽക്ക രി 
ക്കേണ്ടതാണ്. 

“(2 ) അപ്പലേറ്റ് ട്രൈബ്യൂണൽ, ഹൈക്കോടതിയുമായി ആലോചിച്ച് ചാൻസലർ 
നാമനിർദ്ദേശം ചെയ്യുന്ന ജില്ലാ ജഡ്ജിയുടെ പദവിയിൽ കുറയാത്ത ഒരു ജുഡീഷ്യൽ 
ഓഫീസർ ആയിരിക്കേണ്ടതാണ്. 


( 3 ) അപ്പ ലേറ്റ് ടബ്ര ണലിന്റെഔദ്യോഗിക കാലാ വധി, അതിനെ 
നാമനിർദ്ദേശം ചെയ്യുന്ന തീയതി മുതൽ മൂന്ന് വർഷക്കാലമായിരിക്കുന്നതാണ്. 

| (4) അപ്പലേറ്റ് ട്രൈബ്യൂണലിന് അതിന്റെ നടപടികൾ ക്രമീകരിക്കുന്നതിനും 
അ തിന്റെ കൃത്യ നിർ വ്വ ഹ ണ ത്തിനും വേണ്ടി സർക്കാരിന്റെ മുൻകൂ ട്ടി യുള്ള 
അനുമതിയോടുകൂടി ഈ ആക്റ്റിലെ വ്യവസ്ഥകൾക്കനുസരണമായി റെഗുലേഷനുകൾ 
ഉണ്ടാക്കുന്നതിനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

( 5 ) അ പ കാ ര മു ണ്ടാ ക്കുന്ന റഗു ലേ ഷ നു കൾ ഗസറ്റിൽ പ്രസിദ്ധീകരി 
ക്കേണ്ടതാണ്. 


- ( 6) ഈ ആക്റ്റിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി, അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ 
അധികാരപരിധിയും അധികാരങ്ങളും സ്റ്റാറ്റ്യൂട്ടുകളാൽ നിർണ്ണയിക്കപ്പെടേണ്ടതാണ്. . 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 


one 


1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ആക്റ്റിൽ, ഗവൺമെൻറിന് 
ഒരു അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നതിന് പ്രാപ്തമാക്കുന്ന, 1974 - ലെ കേരള 
സർവ്വകലാശാല ആക്ട്, 1975 - ലെ കോഴിക്കോട് സർവ്വകലാശാല ആക്റ്റ്, 1996 - ലെ 
കണ്ണൂർ സർവ്വകലാശാല ആക്ട്, 1987 - ലെ മഹാത്മാഗാന്ധി സർവ്വകലാശാല ആക്റ്റ്, 
1986 - ലെ കൊച്ചി ശാസ്ത്ര - സാങ്കേതിക ശാസ്ത്ര സർവ്വകലാശാല ആക്റ്റ്എന്നിവയി 
ലുള്ളതുപോലെ വ്യവസ്ഥ ഇല്ല. 1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല 
ആക്റ്റിൻ കീഴിൽ ഒരു യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നതിന് 
പ്രാപ്തമാക്കുന്ന ഒരു വ്യവസ്ഥ കൊണ്ടു വരുന്നതിലേക്കായി ആക്ട് ഭേദ ഗ തി 
ചെയ്യുന്നതിന് തീരുമാനിച്ചു . 

പ്രസ്തുത ആവശ്യം നിറവേറ്റുന്നത് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


| ധനകാര്യ മെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടു വരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽനിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല. 


ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച 

- മെമ്മോറാണ്ടം 
ബില്ലിലെ 4 -ാം ഖണ്ഡപകാരം 1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത 
സർവ്വകലാശാല ആക്സിൽ കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്ന 22 എ വകുപ്പ്, വിജ്ഞാപനംവഴി, 
സർവ്വകലാശാലയ്ക്ക് ഒരു അപ്പലേറ്റ് ടബണൽ രൂപീകരിക്കുന്നതിനും അപ്പലേറ്റ് 

ടബണലിന് അതിന്റെ നട പ ടി കൾ കമീ ക രി ക്കു ന്ന തിനും അതിന്റെ 
കൃത്യനിർവ്വഹണത്തിനും വേണ്ടി സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടുകൂടി 
റെഗുലേഷനുകളുണ്ടാക്കുന്നതിനും, സർക്കാരിന് അധികാരം നൽകുന്നു . 

- ഏതു കാര്യങ്ങളെ സംബന്ധിച്ചാണോ റെഗുലേഷനുകളുണ്ടാക്കാവുന്നത് അവ 
സാധാ രണമോ അല്ലെങ്കിൽ ഭര ണ പ രമോ ആയ സ്വഭാവത്തോടുകൂടിയ താ ണ്. 
അതിനാൽ, ഏൽപ്പിച്ചു കൊടുത്ത നിയമ നിർമ്മാ ണാ ധികാരം ഒരു സാധാരണ 
സ്വഭാവത്തോടുകൂടിയതാണ്. 


എം . എ . ബേബി. 


